Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


GA02 


og mo 
NMENT OF 


0900 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


1 


15th October 2013 
2013 36. 8906216 15 


THIRUVANANTHAPURAM , TUESDAY 


No. 1 


Queijo 2. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Aswina 1935 
1935 ObojMo 23 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


PRINTING DEPARTMENT 

TENDER NOTICES 


No . 26 /2013- 14 . 


28th September 2013. 


Sealed competitive tenders superscribing “ Tender for 
Double fold Calender Rimming for the Government of 
Kerala Calendar 2014 ” are invited so as to reach the 
undersigned on or before 18 - 10 -2013 , 2 p.m . Tender will be 
opened at 3 p . m . on the same day in the presence of 
tenderers or their authorized representatives who may be 
present at that time. 


Tenders shall be submitted in the prescribed form 
which can be had from the office of the undersigned on 
cash payment of * 1 ,500 + VAT for original and 

800 + VAT for duplicate . Neither Cheque, Demand Draft, 
Postage Stamps, Postal Orders etc. towards the cost of 
tender forms will be accepted nor tender forms will be 
sent by V . P . P . The tender forms are not transferable . If 
the date of opening of tender forms happens to be a 
holiday, the same will be opened on the succeeding first 
working day. An agreement in Kerala Stamp Paper worth 
R 100 and Earnest Money Deposit (EMD ) there of @ 1 % 
of the total amount quoted should be executed and 
forwards along with the tenders. The Earnest Money 
Deposit should be remitted by Demand Draft drawn in 
favour of the Director of Printing for the due fulfilment of 
the contract. The contractment will not be responsible 
for tapal delay if any. 

The work includes Rimming of Government Calender 
of Six Sheets in each with metal rim of length 162" and 
thickness 0 . 11" and providing necessary hanging cords 
of length and hole for cord . The metal rim should be 
plain in colour and corrosion resistant for atleast a period 
of one year. Approximate number of Government 
Calendar rimming is about four lakhs which may vary 
according to necessity and requirement. The work should 
be completed within 15 days from the date of receipt of 
the work order . The work will have to be carried out in 
Government Presses at Thiruvananthapuram , Mannanthala , 
Ernakulam , Vazhoor or any other Government Presses in 
Kerala that the department may decide and work should 
be carried out simultaneously in that presses. 

Sample piece of rims and cord should be forwarded 
along with the tender and the rate quoted should be for 
the rimming 1000 Nos. The rate quoted should be 
inclusive of all taxes, duties and charges and should 
remain firm for acceptance till 31 - 3 - 2014 . The specimen 
and all details regarding the tin piece and cord to be 
used should be clearly specified in the tender. 

Calendar will be supplied for rimming pasted with 
gum /adhesive or wire stitching. Payment will be made 
after satisfactory completion of the work . 

Late tenders and tenders not accompanied by 
Earnest Money Deposit , preliminary agreement in Kerala 
Stamp Paper and samples will not be accepted on any 
account. All Government Rules in force relating to the 
purchase of tenders will be applicable in this case also . 

2014 വർഷത്തെ സർക്കാർ കല ണ്ടർ റിം 
ചെയ്യുന്നതിനുള്ളമുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 18 - 10 - 2013 ഉച്ചയ്ക്ക് 
2 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക് 
ദർഘാസ് നൽകുന്നവരുടെയോ അവർ ചുമതലപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ദർഘാസുകൾ അയയ്ക്കുന്നകവറിനു മുകളിൽ 2014 - ലെ 
സർക്കാർ കലണ്ടർ റിം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് 
എഴുതിയിരിക്കണം. 


ദർഘാസുകൾ നിർദ്ദിഷ്ട ഫോറത്തിൽ സാമ്പിൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങളുടെ ഒറിജിനൽ 
1, 500 + വാറ്റ് നിരക്കിലും ഡപ്ലിക്കേറ്റ് 
? 800 + വാറ്റ് നിരക്കിലും തിരുവനന്തപുരം ഗവ. സെൻട്രൽ 
പസ്സിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, പോസ്റ്റൽ 
ഓർഡർ, തപാൽ സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുകയോ ടി 
ഫോറങ്ങൾ വി . പി . പി . യായി 

അയച്ചു 
തരുകയോ ചെയ്യുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ഏതെങ്കിലും കാ ര ണ വ ശാൽ 
ദർഘാസുകൾ തുറക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം അവ 
ധിയാകുകയാണെങ്കിൽ അതിന് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർ ഘാ സു കൾ തുറ ക്കു ന്ന താ ണ് . ? 100 
മുഖ വി ല യുള്ള കേരള സർക്കാർ മുദ്രപത്രത്തിൽ 
തയ്യാറാക്കിയ സമ്മത പത്രവും മൊത്തം തുകയുടെ 1 % 
നിരതദ്രവ്യവും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിര 
തദ്രവ്യം അച്ചടി വകുപ്പ് ഡയറക്ടറുടെ പേരിൽ വാങ്ങിയ 
ബാങ്ക് ഡിമാന്റ് ഡാഫ്റ്റായി വേണം നൽകേ ണ്ട ത്. 
ഏതെ ങ്കിലും രീതി യിൽ ത പാ ലിൽ ഉണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ആറ് ഷീറ്റു കൾ വീതമുള്ള കല ണ്ടറിന്റെ മുക ളിൽ 
മദ്ധ്യ ഭാ ഗത്ത് ദ്വാര മിട്ട് അതി ലൂ ടെ കല ണ്ട ർ 
- തൂക്കിയിടുന്നതിനായി 4 ഇഞ്ച് നീളത്തിലുള്ള നാട അഥവാ 
ചരട് കോർത്ത് 16 /2 ഇഞ്ച് നീള ത്തിലും 0. 11 ഇഞ്ച് 
ഘനത്തിലും ഉള്ള ലോഹപാളി ഉപയോഗിച്ച് ഉദ്ദേശം നാല് 
ലക്ഷം കലണ്ടർ റീം ചെയ്യുന്ന ജോലിയാണ് ഉൾപ്പെടുന്നത്. 
- ലോഹപാളി ടിൻ നിറത്തിൽ ഉള്ളതും കുറഞ്ഞത് ഒരു വർഷം 
- വരെ തുരുമ്പിക്കാൻ പാടില്ലാത്തതുമായിരിക്കണം. പണിക്ക് 
അനുമതി ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ മുഴുവൻ കലണ്ടറുക 
ളുടെയും റിമ്മിംഗ് ജോലി പൂർത്തിയാക്കേണ്ടതാണ്. റിമ്മിംഗ് 
ചെയ്യേണ്ട കലണ്ടറുകളുടെ മൊത്തം എണ്ണത്തിൽ സന്ദർഭത്തിന് 
അനുസരണമായി വ്യതിയാനം ഉണ്ടായെന്ന് വന്നേക്കാം. തിരുവ 
നന്തപുരം, എറണാകുളം, മണ്ണന്തല, വാഴൂർ എന്നീ ഗവൺമെന്റ് 
പസ്സുകളിലോ അച്ചടിവകുപ്പ് തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും 
സർക്കാർ പ്രസ്സുകളിലോ വച്ച് ആയിരിക്കണം പണി നടത്തേ 
ണ്ടത്. ടി ജോലികൾ എല്ലാ പ്രസ്സുകളിലും ഒരേ സമയം തന്നെ 


തീർക്കേണ്ടതാണ്. ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റിന്റെയും 
നാട യു ടെ യും മാത്യ ക യും വിശ ദ വി വ ര ങ്ങളും മറ്റ് 
നിബന്ധനകളും ദർഘാസിനോടൊപ്പം നൽകിയിരിക്കേണ്ട 
താണ്. ആയിരം കലണ്ടറുകൾ റീം ചെയ്യുന്നതിനുള്ള നിരക്ക് 
ആയി വേണം ദർഘാസ് നിരക്ക് കാണിക്കേണ്ടത്. പ്രസ്തുത 
നിരക്ക് 31- 3 - 2014 വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതും 
എല്ലാ നികുതി, ഡ്യൂട്ടി, ഇതര കൂലി/ ചെല വു കൾ എല്ലാം 
അട ങ്ങി യി രി ക്കു ന്നതും ആ യി രി ക്ക ണം . റിം ചെയ്യേണ്ട 
കലണ്ടറുകൾ പശകൊണ്ട് ഒട്ടിച്ചോ വയർ സ്റ്റിച്ചിംഗ് ചെയ്തതോ 
നൽകുന്നതാണ്. 

- കല ണ്ട റിന്റെ റിമ്മിംഗ് ജോലി തൃപ്തി ക ര മായി 
- പൂർ ത്തി യാ ക്കിയശേഷം മാത്രമേ പണം അ നു വ ദിച്ച് 
നൽകുകയുള്ളൂ. 

- വൈകി കിട്ടുന്നതും നിരതദ്രവ്യം, കേരള സർക്കാരിന്റെ 
മുദ്രപത്രത്തിലുള്ള സമ്മതപത്രം, മാതൃക എന്നിവയിലല്ലാതെ 
കിട്ടുന്നതും ആയ ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 

ദർഘാസിനെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും നിയമങ്ങളും ഇതിന് ബാധകമായിരിക്കും. 


( 2 ) 
[ Tender No . 27/2013- 14 ] 


No. 21442/ 13 / G2 . 


28th September 2013. 


Sealed tenders subscribed as short tender 
No. 27 /2013 - 14 for the spiralbinding of approximate 20000 
Nos. of Daily Remembrancer 2014 . The work includes the 
spiral binding of Daily Remembrancer of size 28 cm . width 
and 14mm thickness. The work should be done at the 
Government Central Press, Thiruvananthapuram and should 
be completed within 15 days from the date of receipt of 
work order. The tender should reach this office on or 
before - 1 8 - 10 - 2013 

at 
2 p.m . and the same will be opened at 3 p.m . on the same 
day in the presence of tenderer or their authorized 
representatives. The tenders shall be submitted in the 
prescribed tender forms which can be had from the office 
of the undersigned on cash payment of 7 800 + VAT 
(Original) and 400 + VAT (Duplicate ). Neither Cheque, 
Demand draft, Postage Stamps, Postal Orders etc . towards 
the cost of tender forms will be accepted nor tender forms 
will be sent by V . P. P. The tender forms are not 
transferable . An agreement in Kerala Stamp Paper worth 
100 should be executed and sample along with the tender. 
Late tenders and tenders not accompanied by Earnest 

Money Deposits @ 1 % of the total cost drawn in favour 
of the Director of Printing as Tenders without preliminary 
agreement in Kerala Stamp Paper worth 
? 100 will not be accepted on any account. 


| (3) 
No . 28/2013 -14. 

4th October 2013 . 
Sealed competitive tenders subscribing “ Tender for 
Case Binding of KPSC Diary -2014 are invited so as to 
reach the undersigned on or before 18 - 10 - 2013 and the 
same will be opened at 3 p . m . on the same day in the 
presence of tenderers or their authorized representatives 
who may be present at that time. 

Tenders shall be submitted in the prescribed form 
which can be had from the office of the undersigned on 
cash payment of * 1,500 + VAT @ 5 % for the Original 
form and * 800 + VAT @ 5 % for duplicate . Neither 
Cheques, Demand Drafts, Postage Stamps, Postal Orders 
etc . will be accepted towards the cost of forms nor will 
the forms be sent by V . P. P . The tender forms are not 
transferable . If the date of opening of tender happens to 
be a holiday , the tender will be opened on the succeeding 
first working day . An agreement in Kerala Stamp Paper 
worth * 100 and Earnest Money Deposit there of @ 1 % 
of total amount quoted should be executed and forwarded 
along with the tenders . The Earnest Money Deposit 
should be remitted by Demand Draft in favour of the 
Director of Printing for the due fulfillment of the contract. 
The contractment will not be responsible for tapal delay if 
any. 

-- We will supply 460 pages (29 forms) of printed matter 
(folded ) in your site and all other work have to be done 
by yourself . 

The materials used for case binding should be 
forwarded along with the tender and the rate quoted 
should be for case binding of one diary. The rate quoted 
should be inclusive of all taxes , duties and charges and 
should remain unchanged till 31 -3 - 2014 . 

Payment will be made after satisfactory completion of 
all the work . 


Late tenders and tenders not accompanied by EMD , 
preliminary agreement in kerala stamp paper and 
samples will not be accepted on any account. All 
Government Rules in force relating to the purchase of 
tenders will be applicable in this case also . 


2014 വർഷത്തെ ദിനസ്മരണയുടെ സ്പൈറൽ ബൈന്റിംഗ് 
ജോലി 

ചെയ്യു ന്ന തി ലേ ക്കാ യി മുദ്രവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 28 സെ . മീ . വീതിയും 14 
എം . എം . ഘന വു മു ള്ള ഏക ദേശം 2 0 0 0 0 എണ്ണം 
ദിനസ്മരണകളുടെ സ്പൈറൽ ബൈന്റിംഗ് തിരുവനന്തപുരം 
ഗവൺമെ ന്റ് സെൻട്രൽ പസ്സിൽ ചെയ്യേ ണ്ട താ ണ് . 
വർക്ക് ഓർഡർ ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ ജോലികൾ 
പൂർ ത്തി യാ ക്കേ ണ്ട താ ണ് . ദർഘാ സു കൾ 18 - 10 - 2013 
വൈകുന്നേരം 2 മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതും അന്നേ 
ദിവസം 3 മണിക്ക് ദർഘാസ് നൽകുന്നവരുടേയോ അവർ 
ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ദർഘാസുകൾ നിർദ്ദിഷ്ട ഫാറത്തിൽ 
സാമ്പിൾ സഹിതം സമർപ്പിക്കേണ്ട താ ണ് . ദർഘാസ് 
ഫാറ ങ്ങ ളു ടെ ഒറി ജി നൽ ? 800 + വാറ്റ് നിരക്കിലും 
ഡ്യൂപ്ലിക്കേറ്റ് ? 400 + വാറ്റ് നിരക്കിലും തിരുവനന്തപുരം 
ഗവ . സെൻട്രൽ പ്രസ്സിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. 
ദർഘാസ് ഫാറത്തിന്റെ വിലയായി ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, 
പോസ്റ്റൾ ഓർ ഡർ, തപാൽ സ്റ്റാമ്പ് മുത ലാ യവ 
സ്വീക രി ക്കു കയോ ടി ഫാറ ങ്ങ ൾ വി . പി . പി . യാ യി 
അയയ്ക്കു ന്നതോ അല്ല. ദർഘാസ് ഫാറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടു ള്ള ത ല്ല . ? 100 ന്റെ മുദ്രപത ത്തിലുള്ള 
സമ്മതപത്രവും മൊത്തം തുകയുടെ 1 % നിരതദ്രവ്യം എന്നിവ 
ഇല്ലാതെയുള്ള ദർഘാസുകൾ ഒരു കാരണവശാലും സ്വീകരിക്കു 
ന്നതല്ല. നിരതദ്രവ്യം അച്ചടിവകുപ്പ് ഡയറക്ടറുടെ പേരിൽ മാറാ 
വുന്ന ഡിമാന്റ് ഡാഫ്റ്റായി വേണം 
നൽകേണ്ടത്. 


2014 വർഷത്തെ കെ . പി. എസ്. സി . ഡയറികൾ കെയ്സ് 
ബൈന്റിംഗ് ചെയ്യുന്നതിനായി മുദ്രവച്ച മത്സരസ്വഭാവമുള്ള 
ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദ ർ ഘാ സു കൾ 
18 - 10 - 2013 വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 മണിക്ക് 
ദർഘാസുകാരുടെയോ അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധിക 
ളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് അയ 
യ് ക്കു ന്ന കവ റിനു മുക ളിൽ “ 2014 - ല 
കെ . പി . എസ്. സി . ഡയറി കെ യ് സ് ബൈന്റിംഗ് 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന്എഴുതിയിരിക്കണം. 


- ദർഘാസുകൾ നിർദ്ദിഷ്ട ഫോറത്തിൽ സാമ്പിൾ സഹിതം 
സമർപ്പി ക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറ ങ്ങ ൾ 
ഒറിജിനൽ ? 1,500 + വാറ്റ് 5 % നിരക്കിലും ഡ്യൂപ്ലിക്കേറ്റ് 
800 + വാറ്റ് 5 % നിരക്കിലും തിരുവനന്തപുരം ഗവൺമെന്റ് 


- സെൻട്രൽ പ്രസ്സിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, 
പോസ്റ്റൽ ഓർഡർ, തപാൽ സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കു 
കയോ, ടി ഫോറങ്ങൾ വി. പി . പി . ആയി അയയ്ക്കുകയോ 
ചെയ്യുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാ ത്ത താ ണ് . 

ഏതെ ങ്കിലും 
കാരണവശാൽ ദർഘാസുകൾ തുറക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന 
ദിവസം അവധിയാകുകയാണെങ്കിൽ അതിന് തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസുകൾ തുറക്കുന്നതാണ്. ? 100 - ന്റെ 
വിലയുള്ള കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ 
സമ്മതപത്രവും മൊത്തം തുകയുടെ 1 % നിര ത ദ വ്യവും 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം അച്ചടി 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ വാങ്ങിയ ബാങ്ക് ഡിമാന്റ് 
ഡാഫ്റ്റായി വേണം നൽകേണ്ടത്. ഏതെങ്കിലും രീതിയിൽ 
തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തര 
വാദിയായിരിക്കുന്നതല്ല. 


-- ഡയറിയുടെ ടെക്സ്റ്റ് 460 പേജുകൾ ( 29 ഫോറം) മാത്രം 
വകു പ്പിൽ നിന്ന് ലഭ്യമാക്കുന്ന താ ണ്. മെറ്റീരിയൽസിന്റെ 
മാ ത ക യും വിശ ദ വി വ ര ങ്ങ ളും മറ്റ് നിബ ന്ധ ന കളും 
ദർഘാസിനോടൊപ്പം നൽകിയിരിക്കേണ്ടതാണ്. ഒരു ഡയറി 
കെയ്സ് ബൈന്റിംഗ് ചെയ്യുന്നതിനുള്ള നിരക്കായി വേണം 
ദർഘാസ് നിരക്ക് കാണിക്കേണ്ടതാണ്. പ്രസ്തുത നിരക്ക് 
31- 3 - 2014 വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതും എല്ലാ 
നികുതി/ഡ്യൂട്ടി/ ഇതരകൂലി ചെലവുകൾ എല്ലാം അടങ്ങിയതും 
ആയിരിക്കണം. 


-- കെയ് സ് ബാന്റിംഗ് ജോലി തൃപ് തി ക ര മാ യി 
പൂർത്തി യാ ക്കിയ ശേഷം മാത്രമേ പണം അ നു വ ദിച്ചു 
നൽകുകയുള്ളൂ. 


വൈകി കിട്ടുന്നതും നിരതദ്രവ്യം, കേരള സർക്കാരിന്റെ 
മുദ്രപത്രത്തിലുള്ള സമ്മതപത്രം, മാതൃകഎന്നിവയിലുമല്ലാതെ 
കിട്ടുന്ന ദർ ഘാ സു കൾ യാതൊരു കാ ര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . ദർഘാസിനെ സംബന്ധിച്ച് നിലവിലുള്ള 
എല്ലാ വ്യവസ്ഥകളും നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. 


Specification of the Diary — Case Binding 


.. 


.. 


.. 


No. of Pages : 464 
Size of Text 

| 14 cm x 21. 5 cm. 
Size with case 

- 14.5 cm x 22 cm . 
Covers 

: 2 mm quality board-6 x 1 cm 
Gold Foil Printing 

Four colours printing in 
130gsm Art Paper with 
edge decoration in golden 

colour. 
End paper 

: 90 gsm maplitho. 
Good qualilty ribbon mark for reference and good 
quality head and tail band with corner clip in front two 
corners . 
Office of the Director of Printing, 
Government Central Press , 

( Sd .) 
Thiruvananthapuram - 1 . 

Director of Printing . 


